Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 0a ). MMO 
KL /TV (N )/ 12 / 12 - 14 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th September 2012 
2012 onomỐ 11 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. I 
Joeljo 1 


1 14 


ſ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


20th Bhadra 1934 
1934 SOLBO 20 


PART III 
Stores Purchase 


Medical Education Department 

TENDER NOTICE 
No. C /2331/2012/DCK . 

24th July 2012. 
Sealed tenders are invited for the supply of 
following Equipments to Government Dental College , 
Kottayam . 
Si. File No. and 

Qty. 

Name of the Items 
No . Tender No . 


3 


1 


Prostho Equipments No . 2 
14 / 12/ C /2331/ 12 /DCK (1) Pneumatic Crown 

Remover 
(2 ) Spot welders with 

soldering attachment 

cable 
( 3) Steam Cleaner 
(4 ) Wax Heater 
(5) Wax Carver (Electric ) 1 

(6 ) Sterio Microscope 1 
Conservative Dentistry Equipments 
15/12/C /2332/12/DCK (1) Magnifying work 


( 3) Instrument Retrieval 

System — IRS Kit 1 
(4 ) Ceramic Burshes tray 

with accessories 1 
Oral Surgery Equipments 
16 /12/C /2333/ 12 /DCK (1) Three Paramonitor 

with NIBP, ECG 

SPO2 
(2) Five Paramonitor 

with IBP 
(3 ) Syringe Infusion 

Pump 
Ultrasonic Scaler Units 
17 /12/C /2334/12/DCK 

Digital Imaging Equipments 
18/12/C /2335/12 /DCK (1) Digital Camera 6 

(2 ) Intra Oral Camera 1 


5 


Lamp 


PAC – 8,57,500 . 
EMD1% . 


2) Preheating Furnace 1 


കാർ ദർലാൽ നാം 


ക്രമ 
നമ്പർ 
(1) 


ഫയൽ നമ്പരും 
ദർഘാസ് നമ്പരും 


ഇനവിവരവും 
എണ്ണവും 


(3 ) 


Cost of tender form - 416 for Sl. Nos . 1 to 3 and 
520 for Sl. Nos. 4 and 5 . 

Last date of receipt of Money Order - 14 -9- 2012 . 
| Last date and time of tender sales - 3 - 10 - 2012 , 
3 p . m . 

Last date and time of receipt of tender — 4 - 10 -2012 , 
3 p . m . 


- 


1 


| Date and time of opening of tender - 5 - 10 -2012 , 
11 a . m . 

The tender should be superscribed “ Tender No. 
.............. due on 4- 10 - 2012 and addressed to the Principal, 
Government Dental College, Kottayam . Late tenders will 
not be accepted . The tenders will be opened at Dental 
College , Kottayam on 5 - 10 - 2012 at 11 a .m . in the presence 
of such of the tenderers or their authorised representatives 
who may be present at that time. 

Intending tenderers may obtain tender form the 
undersigned on cash payment during office hours ie , 
10 a . m . to 3 p .m . upto 3 - 10 - 2012 . Cheques , Drafts, Stamps 
etc . will not be accepted towards the cost of tender form . 
Duplicate tender forms can be obtained on an additional 
payment per copy. The tender form is not transferable and 
cost is not refundable . The undersigned reserves the right 
to cancel the tender at any time partially or completely 
without specifying any reason . 

Tender form will be supplied to the firms by 
Registered Post subject to cash payment by Money Order 
inclusive of postal charges 50 . Money orders will be 
accepted only up to 14- 9-2012 . 

- കോട്ടയം ഡെന്റൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റു 
കളിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന ഉപകരണങ്ങൾ 
വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ ഫോമുകൾ കോട്ടയം ഡെന്റൽ കോളേജ് 
ആ ഫീസിൽ നിന്നും നിശ്ചിത വിലകൊടുത്ത് നേരിട്ട് 
വാങ്ങാവുന്നതാണ്. ടെണ്ടർ ഫോം തപാലിൽ വേണ്ടവർ ഓരോ 
ടെണ്ടർ ഫോമിനും ടെണ്ടർ ഫോമിന്റെ വിലയോടൊപ്പം 50 
തപാൽചാർജ്ജും പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് ഡെന്റൽ 
കോളേജ്, കോട്ടയം- 8 എന്ന വിലാസത്തിൽ അയയ്ക്കണം. 
ടെണ്ടർ ഫോമിന്റെ വില നേരിട്ടോ മണിയോർഡർ 
മുഖാന്തിരമോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. സാധനങ്ങളുടെ 
വിശദാംശങ്ങൾ ടെണ്ടറിന്റെ പൊതുവ്യവസ്ഥകൾ മുതലായവ 
ടെണ്ടർ ഫോമിനൊപ്പം ലഭിക്കുന്നതാണ്. ഏതൊരു ടെണ്ടറും 
ഭാഗികമായോ പൂർണ്ണമായോ യാതൊരു കാ ര ണ വും 
കാണിക്കാതെ റദ്ദ് ചെയ്യുന്നതിന് പിൻ സിപ്പാളിന് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

- ടെണ്ടർ ഫോം ഉൾക്കൊള്ളുന്ന കവറിനു മുകളിൽ ടെണ്ടർ 
നമ്പരും തുറക്കുന്ന തീയതിയും കാണിച്ചിരിക്കണം. ടെണ്ടർ 
ഫോമിന്റെ വില മടക്കി നൽകുന്നതല്ല. 


- പ്രോതോഎകുപ്പ്മെന്റസ് നമ്പർ-2 
14 /12/ C/ 2331 / 12 /DCK (1) ന്യൂമാറ്റിക് ക്രൗൺ റിമൂവർ 1 

(2) സ്പോട്ട് വെൽഡേർസ് 
വിത്ത് സോൾഡറിംഗ് 

അറ്റാച്ച്മെന്റ് കേബിൾ 
(3) സ്റ്റീം ക്ലീനർ 
(4) വാക്സ് ഹീറ്റർ 
(5) വാക്സ് കാർവർ 

( ഇലക്ട്രിക്) 
(6) സ്റ്റീരിയോ 

മൈക്രോസ്കോപ്പ് 
2 കൺസർവേറ്റീവ് ഡെന്റിസ്റ്റി 

എകുപ്പ്മെന്റ് സ് 
15 /12/ C/ 2332/12 /DCK (1) മാഗ്നിഫൈയിംഗ് വർക് 

ലാമ്പ് 
(2) പ്രീഹീറ്റിംഗ് ഫർണേസ് 1 
(3) ഇൻസ്ട്രമെന്റ് 
റിടൈവൽ സിസ്റ്റം 

IRS കിറ്റ് 
(4) സെറാമിക് ബിഷസ് 

- ട്രേ വിത്ത്ആക്സസ്സറീസ് 1 
ഓറൽ സർജറി 
എകുപ്പ്മെന്റ് സ് 
16/12 / C / 2333/12 /DCK (1) തീ പാരാമോണിറ്റർ വിത്ത് 

- NIBP, ECG SPO2 1 
(2) ഫൈവ് പാരാമോണിറ്റർ 

വിത്ത് IBP. 
(3) സിറിഞ്ച് ഇൻഫ്യൂഷൻ 


പമ്പ് 


4 അൾട്രാ സോണിക് 

കേലർ യൂണിറ്റ് 
17/12/ C /2334/ 12 /DCK -- 


5 ഡെന്റൽ ഇമേജിംഗ് 

എകുപ്പ്മെന്റ് സ് 
18/12/ C/2335/12/DCK (1) ഡിജിറ്റൽ ക്യാമറ 6 

- (2) ഇൻട്രാ ഓറൽ ക്യാമറ 1 


അടങ്കൽ തുക - 8, 57 , 500 . 
നിരതദ്രവ്യം - 1 % 

ദർ ഘാസ് ഫോറ ത്തിന്റെ വില കമനമ്പർ 1, 2 , 3 
ഇവയ്ക്ക് 416, ക്രമനമ്പർ 4, 5 ഇവയ്ക്ക് 520. 


മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 
14 - 9 - 2012 . 


ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 
3 - 10 - 2012 , 3 മണി. 


ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 4 - 10 - 2012 , 3 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 5- 10- 2012, 
11 മണി. 
Government Dental College, 

( Sd.) 
Gandhinagar P. O ., Kottayam . 

Principal . 


ദർഘാസ് ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും 17 -9 - 2012, 3 മണി. 

ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 18 - 9 - 2012 , 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 18 - 9 - 2012, 
11.30 മണി. 


TENDER NOTICE 
No. AC /69/2012/ZLFC. 

26th July 2012 . 
Sealed and competitive tenders in the prescribed form 
are invited for the supply of various items for the ZLFC 
workshop , PMR Department, Medical College , Calicut. 
Tender form can be had from the office of the Zonal Limp 
Fitting Center, Medical College, Calicut direct on payment 
of 416 and by registered post on payment of 456 
by Money Order. The tender form should be superscribed 

as " Tender No . AC/ 69/12/ ZLFC and addressed to the 
Principal/Project Director, Zonal Limb Fitting Center, 
Medical College , Calicut. The last date for receipt of 
tender is 11 a.m . on 18 - 9 - 2012. Tenders will be opended at 
11 . 30 am. on 18 - 9 - 2012 in the presence of tenderers of 
their authorized representatives who may be present at 
that time. Delayed tenders will not be accepted . 

Tender forms are not transferble. Sale of tender form 
will be closed on 17 - 9 - 2012 at 3 p . m . Cheques , Drafts, 
Postage Stamps etc . will not be accepted towards the cost 
of tender forms nor will the forms be sent by V . P . P . 
Duplicate copy of tender form can be had on payment 
of 228 . 


- ദർഘാസുകൾ എ . സി ./ 69 / 2012 / പി . എം . ആർ./ എം . സി. സി . 
എന്ന മേലെഴുത്തോടുകൂടി നേരിട്ടു നൽകുകയോ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് എന്ന 
വിലാസത്തിൽ അയയ്ക്കുകയോ ചെയ്യേണ്ടതാകുന്നു . വൈകി 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസം ദർഘാസുകാരന്റെയോ 
അംഗീകൃത പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 
തപാലിൽ ലഭിക്കേണ്ട ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
മണിയോർഡർ ഒഴികെ മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 

100 വില യുള്ള കേരള മുദപ്രത ത്തിൽ നിശ്ചിത 
മാതൃക യിലുള്ള സമ്മത പത്രം വാഗ്ദത്ത തുകയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജിന്റെ 
ആഫീസിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ ലഭ്യമാണ്. 


LIST OF ITEMS 


9 , 450 


7 ,100 


42,900 
12 ,160 


33,400 


29 ,700 


1. Stock inetle Cotton 50 RollX100 

(10 Mts .- roll ) 100mm 
2. Stock inetle Cotton 50 Rollx142 

(10 Mts.- roll ) 80mm 
3. Araldit Op (30 Kgrm .- Can ) 100KgX429 
4. Hardner( 1Kgm -Can ) 20 KgX668 
5. Cow linking leather 

(weight arround 
1Kg to 1 .2Kg) 

50 KgmX668 
6 . Jaipur foot, Adult size 

Rt and Lt size 7 ,8,9 - 45prsX660 
( size 7 - 15prs, size 8 -15prs, 

size9- 15prs ) 
7. Split leather 

(4 No. less than 400gms.) 50 Grms. 299 
- 8. Knee shin Assembly - Adult 

size made Out of Redcedar 
well seasoned 
(Right 12 Nos. and left 
13Nos.) 

25 Nos. X2050 
9. Aluminium fleet 1/8 " X1 " 15 grmX320 
10 . Aluminium fleet 1/8 " xa " 15 grmX320 


IMPORTANT 
The tenderers should send along with the tender an 
agreement executed and signed in Kerala Stamp Paper 
worth 100 (Rupees one hundred only ) . EMD 1 % of 
the total cost of the item tendered for. Rate should be 
quoted against Indian Rupee payment only . Tenders 
without the required agreement and Earnest Money 
Deposit and tenders not quoted against Indian Rupee are 
liable to be rejected . Specimen agreement is annexed to 
the prescribed tender form . Stamp paper will be supplied 
to firm outside Kerala on request along with a remittance 
of 150 by Money Order. 

കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 
ഫി സി ക്കൽ മെഡിസിൻ വിഭാ ഗ ത്തി ലേ ക്കാ വ ശ്യ മായ 
വിവിധ തരം സാധ ന ങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
നിർമ്മാതാക്കളിൽ നിന്നോ അവരുടെ അംഗീകൃത ഡീലർമാരിൽ 
നിന്നോ മുദ്ര വെച്ചതും മത്സരാധിഷ്ഠിതമായതുമായ ദർഘാസു 
കൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 2,00, 000 . 
നിരതദ്രവ്യം - ടെണ്ടർ തുകയുടെ 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 416. 
തപാൽവഴി - 456. 

പകർപ്പ് - 228. 
ദർഘാസ് ഫോമുകൾ തപാൽവഴി വിൽക്കുന്ന അവസാന 
തീയതി- - 5 - 9 - 2012. 


14,950 


51250 
4,800 
4,800 


Office of the Principal/ Project 
Director, Zonal Limb 
Fitting Center, 
Government Medical College , 

( Sd.) 
Calicut. 

Principal/ Project Director. 


TENDER NOTICE 


Due date and time for receipt of tender forms 
17 - 9- 2012 , 11. a . m . 

Date and time for opening of tender 
17 -9 - 2012, 11 . 30 a. m . 

Dates upto which rates are to be firm — 31 - 3 -2013. 


No. S3/3259/2012/ MCC . 

| 30th July 2012 . 
Sealed and competitive tenders in the prescribed 
form are invited from the manufacturers or authorized 
suppliers for the supply of Glasswares to various 
Departments to Medical College , Calicut. 

Tender forms and details can be obtained from the 
office of the Principal, Government Medical College , 
Kozhikode on payment of tender cost. Tenders should be 
susperscribed with tender No . and addressed to the 
Principal, Government Medical College, Kozhikode. Belated 
tenders will not be accepted . Each tenders should be 
submitted along with an agreement signed and executed in 
Kerala Stamp Paper worth 100 and EMD @ 1 % of the 
total cost of the items tendered for. Stamp paper will be 

supplied to the firm outside Kerala on request along 
with remittance of 150 money order in favour of 
Principal, Government Medical College , Kozhikode . 
Specimen copy of the agreement is annexed with the 
tender form . Rates should be quoted in Indian Rupees 
only. All the taxes applicable is to be clearly mentioned . 
Freight, insurance , loading , unloading, erection and 
commission charge and installation should be borne by the 
tenderer. Payment also will be made in Indian Rupees. 

The tender without the required Earnest Money 
Deposit, agreement and not satisfy other tender conditions 
are liable to be rejected without further notice . Tender 
form is not transferable . Cheques, Drafts, Postage Stamps 
etc . will not be accepted towards the cost of tender forms. Duplicate 
copy of tender form can be obtained on payment of cost . The 
tenders will be opened in the presence of the tenderers or 
their authorized representatives as scheduled . 


SPECIAL CONDITION 
- (1 ) The brochure issued by the manufacturer in 
orginal should be attached . 

(2 ) The firm should be arranged demonstration at 
his own cost if requested . 
- ( 3) Warranty minimum 2 years . 

(4 ) AMC and CAMC minimum 5 years, AMC and 
CAMC (rate to be mentioned separately ) will be 
considered for selection if necessary . 
- (5) No advance payment will be made. 

- കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിവിധ 
വിഭാഗങ്ങളിലേക്ക് വിവിധ ഗ്ലാസ് വെയറുകൾ, ലാബ് സാധന 
ങ്ങൾ, ഐടിഡിഷുകൾ, കവർ ഗ്ലാസ് സ്ലഡ് തുടങ്ങിയ ഇനം/ 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ 
നിന്നോ അവരുടെ അംഗീകൃത വിതരണക്കാരിൽ നിന്നോ 
മുദ്രവച്ച മത്സ രാ ടി സ്ഥാ ന ത്തിലുള്ള ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് ഫോറവും വിശദാം ശ ങ്ങളും മെഡിക്കൽ 
കോളേജ് ആഫീസിൽനിന്നും പ്രവർത്തി സമയത്ത് ലഭ്യമാണ്. 
( ഫോൺ: 0495 2350212 ). 100 - ന്റെ കേരള മുദ്രപത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത്രവും വാഗ്ദത്ത തുകയുടെ 
1 % നിര ത ദ വ്യ ത്തോടുംകൂടി താഴെ നൽകി യി രി ക്കുന്ന 
മേലെ ഴു ത്തു മാ യി ദർഘാസ് സമർപ്പി ക്കേ ണ്ട താ ണ് . 
സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് മുദ്രപതം 
ലഭിക്കുന്നതിന് 150 മണിയോർഡർ സഹിതം പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് എന്ന 
വിലാ സ ത്തിൽ അപേ ക്ഷി ക്കേ ണ്ട താ ണ് . നിര ത ദ വ്യ 
സമ്മതപത്രത്തിന്റെ മാതൃക ദർഘാസ് ഫോറത്തിൽ 
അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. 

വില ഇന്ത്യൻ രൂപയിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
നികുതികളും മറ്റും വെവ്വേറെ പരാമർശിക്കേണ്ടതാണ്. കടത്ത്, 
ഇൻഷ്വറൻസ്, കയറ്റിറക്ക്, യന്ത്രസാമഗ്രികൾ സ്ഥാപിക്കൽ, 
കമ്മീഷൻ എന്നീ ചെല വു കൾ ദർ ഘാ സു കാർ സ്വയം 
വഹിക്കേണ്ടതാണ്. തുക നൽകുന്നത് ഇന്ത്യൻ രൂപയിലായിരിക്കും. 

വൈകി ലഭിക്കുന്നതും മതിയായ നിരതദ്രവ്യം, സമ്മതപത്രം, 
മറ്റു ദർഘാസ് വ്യവസ്ഥകൾ എന്നിവ പാലിക്കാത്തതുമായ 
ദർഘാസുകൾ മറ്റൊരു അറിയിപ്പും കൂടാതെതന്നെ നിരസിക്കുന്ന 
താണ്. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി മണിയോർഡർ ഒഴികെ 
മറ്റൊന്നും സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറത്തിന്റെ 
ഡ്യൂപ്ലിക്കേറ്റ് വില നൽകി വാങ്ങാവുന്നതാണ്. ദർഘാസുകൾ 
താഴെ സൂചിപ്പിച്ചിരിക്കുന്നതുപകാരം ദർഘാസുകാരന്റെയോ 
അംഗീകൃത പതി നി ധി യു ടേയോ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


Sl. Tender 

Name of item and Department 
No. No . 

with Aapproximate Cost 
| 1 S3 /3259/12/ MCC Glasswares to various 

departments - 5 ,00 ,000 
2 S3 /12436/12/ MCC Culture Bottles to the 

department of Microbiology — 

5,00 ,000 
3 S3 /12435/12/ MCC Petridishes and Cover Glasses 

& Slides to various 

departments - 5, 00 ,000 
Cost of tender form : 

Original - 1 ,040 . 
Duplicate — 520 . 

By post - 1, 080 . 
Closing date and time of sale of tender form by 
post - 7 -9 - 2012 , 3 .30 p . m 

Closing date and time sale of tender forms 
15- 9- 2012 , 3.30 p . m . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും ഇനവിവരവും 
ഡിപ്പാർട്ട്മെന്റും ഏകദേശ ചെലവും 


എസ്3- 3529/ 12/ എം . സി . സി . 
ഗ്ലാസ് വെയറുകൾ വിവിധ വകുപ്പുകൾ - 5,00,000 
എസ്3- 12436 / 12 / എം . സി. സി. 
കൾച്ചർ ബോട്ടിൽ മൈക്രോബയോളജി വിഭാഗം - 5,00,000 
എസ്3 - 12435/ 12 / എം . സി. സി . 

ഐടിഡിഷ്, കവർഗ്ലാസ്സ്, സെഡ് വിവിധ 
വിഭാഗങ്ങൾ - 5 ,00,000 


3 


ദർഘാസ് ഫോറത്തിന്റെ വില: 

അസ്സൽ - 1,040. 
പകർപ്പ് - 520 

തപാൽവഴി - 1,080 
തപാൽ വഴി ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും - 7 - 9- 2012, 3. 30 മണി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 9 - 2012, 3.30 മണി 

ടെണ്ടർ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 
17 - 9 - 2012, 11 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 17 - 9 - 2012 
രാവിലെ 11.30 മണി. 

ടെണ്ടർ നിജമായിരിക്കേണ്ട തീയതി 31- 3 - 2013 . 


നിബന്ധനകൾ 


1. നിർ മ്മാ താ വിൽ നിന്നുള്ള കൈ പു സ്തകം ത ന്നത് 
ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


2. ആ വ ശ്യ പ്പെ ടു ന്ന പക്ഷം ദർഘാസുകാരൻ സ്വന്തം 
ചെല വിൽ സാധന സാമഗ്രികൾ പരി ശോ ധ നയ് 
വിധേയമാക്കേണ്ടതാണ്. 


3. വാറണ്ടി ചുരുങ്ങിയത് 2 വർഷം നിർബന്ധം. 


4. വാർഷിക അറ്റകുറ്റപ്പണി/ സമഗ്ര വാർഷിക അറ്റകുറ്റപ്പണി 

( ചു രു ങ്ങി യത് 5 വർഷം നിർബന്ധം) നിര ക്കു കൾ 
വെവ്വേറെ സൂചിപ്പിച്ചിരിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ 
സാധന സാമഗ്രികളുടെ തെരഞ്ഞെടുപ്പിന് ഈ നിരക്കുകൾ 
പരിഗണിക്കുന്നതാണ്. 


5. മുൻകൂർ തുക നൽകുന്നതല്ല. 


Government Medical College , 
Kozhikode . 


( Sd.) 
Principal. 


